Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


2017 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg . No . KL / TV ( N )/634 /2015- 17 


GOVERNN 


കേര 


കാർ 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ആഗസ്റ്റ് 16 
16th August 2016 
1191 കർക്കടകം 32 
32nd Karkadakam 1191 


നമ്പർ 


Vol. v 


No . 


Thiruvananthapuram , 

Tuesday 


1938 ശാവണം 25 
25th Sravana 1938 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


வ 


വിജ്ഞാപനം 


നമ്പർ എ5- 3713/ സി . ആർ. 


2016 ജൂ 


ലൈ 28. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3713/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ കച്ചിമേമൻ 
ജമാഅത്തിന് വേണ്ടി തിരുവനന്തപുരം താലൂക്കിലെ മണക്കാട് 
വില്ലേജിൽ സർവ്വേ നമ്പർ 406 / 2-1- ൽപ്പെട്ട 4 സെന്റ് വസ്ത 
ടി വില്ലേജിലെ കുത്തു ക ല്ലി നു മുട്ടിൽ പുത്തൻ പു ര യിൽ 
ഇബ്രാഹിം മകൻ മൂജീബ്- ൽനിന്നും വാങ്ങുന്നതിന് ബോർഡിന്റെ 
അനുമതി ആവശ്യപ്പെട്ട് വഖഫിനുവേണ്ടി കച്ചിമേമൻ ഹനഫി 
ജമാഅത്ത് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി വസ്തുക്കൾ കച്ചി മേമൻ ജമാ അ ത്തി നു വേണ്ടി 
വാങ്ങുന്നതിന് അനുവദിക്കുന്നകാര്യത്തിൽ ആർക്കെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസ 
ത്തിനകം ഡിവിഷണൽ വഖഫ് ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ആർട്ട്ലി കംഫർട്ട്, 
നളന്ദ റോഡ്, പി . എം . ജി ., തിരുവനന്തപുരം- 695 033 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും 
പരിഗണിക്കുന്നതല്ലെന്നുള്ള വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും 
അറിയിക്കുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ഓഫീസ്, 
ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി . എം . ജി., തിരുവനന്തപുരം- 695 033 


( ഒപ്പ്) 
ഡിവിഷണൽ വഖഫ് 

ഓഫീസർ, 


